കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ഇ4- 1301/ 07 . 


2007 ഒക്ടോബർ 25. 


- കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 1769 / ആർ. എ നമ്പ 
റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേ 
ജിന് അവകാശപ്പെട്ട തിരൂരങ്ങാടി അംശം കക്കാട് ദേശത്ത് 
റീ സർവെ 140 / 8, 9- ൽ 231/ 4 സെന്റ് സ്ഥലത്തേക്ക് റോഡ് 
സൗകര്യാർത്ഥം താഴെ പറയുന്ന രീതിയിൽ വസ്തു കൈമാറു 
ന്നതിന് അനുമതി ആവശ്യപ്പെട്ടു കൊണ്ട് വഖഫ് സെക്രട്ടറി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


- ( 1 ) തിരൂ ര ങ്ങാടി സബ് രജി സ് ട്രാർ ഓഫീസിലെ 
2116 / 1997 -ാം നമ്പർ ആധാരപ്രകാരം സർവേ 140 / 8, 9 - ൽപെട്ട 
സ്ഥലത്തിന്റെ ഉട മ യായ താഴെ ക ത്തിൽസുഹൈലിന്റെ 

കൈവശമുള്ള സ്ഥലത്തിന്റെ വടക്ക്- കിഴക്ക് ഭാഗത്തുനിന്നും 
1.20 സെന്റ് സ്ഥലം വഖഫിന് നൽകുന്നതിനും പകരം 
ഇതേ റീ സർവ്വേ നമ്പരിലുള്ള വഖഫ് വസ്തുവിൽ നിന്നും 
3.61 സെന്റ് സ്ഥലം അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത 
കൊടുക്കുന്നതിനും. 


| (2) മേൽ റീ സർവെ നമ്പരിലുള്ള വഖഫ് സ്വത്തിന്റെ 
കിഴക്ക് ഭാഗത്തു നിന്നും 2.21 സെന്റ് സ്ഥലം തിരൂരങ്ങാടി 
സബ് രജിസ്ട്രാർ ഓഫീസിലെ 5376/ 06 -ാം നമ്പർ ആധാരപ്രകാരം 
റീസർവെ 140/1- ൽപെട്ട വസ്തുവിന്റെ ഉടമകളായ (1) മെതു 
വിൽ നാല കത്ത് മുഹ മ്മദ് അഷ റഫ് ( 2 ) മെതു വിൽ 
നാലകത്ത് നൗഷാദ് ( 3) പഞ്ചളി ശംഷീർ എന്നിവർക്ക് 
രജിസ്റ്റർ ചെയ്തുകൊടുക്കുന്നതിനും പകരം ടി വസ്തുവിൽ 
നിന്നും വഖഫ് സ്ഥല ത്തിന് തൊട്ടു തെക്ക് ഭാഗത്തായി 
സ്ഥിതിചെയ്യുന്ന 5. 879 സെന്റ് സ്ഥലം ഓർഫനേജ് കമ്മിറ്റി 
യുടെ പേരിൽ രജിസ്റ്ററാക്കുന്നതിനും. 


- മേൽപ്പറഞ്ഞ രീതിയിൽ വസ്തു കൈമാററം നടത്തുന്ന 
തിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ അഭിപ്രാ 
യമോ ഉ ങ്കിൽ ആ യത് ഈ വിജ്ഞാപനം ഗസററിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് 
ഓഫീസർ, കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഇന്റർനാഷണൽ 

സ്റ്റേഡിയത്തിനു സമീപം, വി. ഐ . പി. റോഡ്, കലൂർ, കൊച്ചി- 17 
എന്ന വിലാ സ ത്തിൽ രേഖാമൂലം അറി യി ക്കേ താ ണ്. 
നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും 
അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതല്ല എന്ന വിവരം കൂടി 
അറിയിക്കുന്നു. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഓഫീസ്, വി. ഐ . പി . റോഡ്, ( ഒപ്പ്) 
കലൂർ, കൊച്ചി- 682 017.ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


